Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

| 2012 


Reg . No, രജി. നമ്പർ 
KLITV ( N )/ 634/2012 - 14 


GOVERNS 
ം 
* 
: 


കേക 


കാർ. 


രള സർക് 
VMENT OF K 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . I 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


25th December 2012 
2012 ഡിസംബർ 25 

4th Pousha1934 
- 1934 s ) uj W 4 


വാല്യം 1 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേലപ്പരസ്യം 


2 . ടെണ്ടർ ഫോമുകൾ 3 - 1- 2013 - ന് പകൽ 12 മണി വരെ 

ഓഫീസിൽ നിന്നും വിൽപ്പന നടത്തുന്നതായിരിക്കും. 


നമ്പർ സി . 1602 / 2012. 


2012 ഒക്ടോബർ 9.. 


മുണ്ടരി വിത്തു കൃ ഷി ഫാമിലെ ചെള്ളി പ്പൊട്ടി 
തോടിനും പാറക്കൽ തോടിനും ഇടയ്ക്കുള്ളഭാഗം ഒഴികെയുള്ള 
കശുമാവിൻ തോട്ടം മൂന്ന് ബ്ലോക്കുകളായി തിരിച്ച് 2012 
സീസണിലെ വിളവെടുപ്പവകാശം ടെണ്ടർ/ ലേല വ്യവസ്ഥയിൽ 
നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. 

ബ്ലോക്ക് - പാറക്കൽ-പള്ളിക്കുന്ന്ഭാഗം 
ബ്ലോക്ക് 2 - മെയിൻ ബ്ലോക്ക് (45) 
ബ്ലോക്ക് 3 - തലപ്പാലി ഭാഗം 


ടെണ്ടർ ഫോമിന്റെ വില : 
- ബ്ലോക്ക് 1- നും 3- നും 400 + നികുതി, 
- ബ്ലോക്ക് 2 - ന് 1,200 + നികുതി. 
തപാലിൽ ആവശ്യമുള്ളവർ: 

ബ്ലോക്ക് 1- നും 3 - നും 500, 

ബ്ലോക്ക് 2- ന് 1,250 
തപാലിൽ ടെണ്ടർ ഫോമുകൾ ആവശ്യമുള്ളവർ പ്രസ്തുത 
തുക കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ മണിയോർഡർ 
അയയ്ക്കേണ്ടതാണ്. തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് 
ഈ ഓഫീസ് ഉത്തരവാദിയായിരിക്കുകയില്ല . 
- 3. നിരതദ്രവ്യമായി 15,000, 3 - 1 - 2013 - ന് 3 മണിക്ക് 

മുമ്പായി അടയ്ക്കേണ്ടതാണ്. 
4. പൂരിപ്പിച്ച ടെണ്ടർ ഫോ മു കൾ, കൃഷി ഡെപ്യൂട്ടി 

ഡയറക്ടർ, വിത്തുകൃഷിത്തോട്ടം,മുണ്ടേരി പി . ഒ., 
മല പ്പുറം ജില്ല -679 334 എന്ന വിലാ സ ത്തിൽ 


നിബന്ധനകൾ 


1. മൽ സരസ്വാഭാ വ മുള്ള മുദ്രവച്ച ടെണ്ടറു കൾ 

3 - 1- 2013 - ന് പകൽ 1 മണി വരെ സ്വീകരിക്കുന്നതും 
അന്നു തന്നെ പകൽ 3 മണിക്ക് നടക്കുന്ന ലേലത്തിന് 

ശേഷം തുറന്ന് പരിശോധിക്കുന്നതും ടെണ്ടർ/ ലേലത്തിൽ 
ഓരോ ബ്ലോക്കിനും ഏറ്റവും കൂടുതൽ തുക രേഖപ്പെ 
ടുത്തുന്ന വ്യക്തിയുടെ പേരിൽ ടെണ്ടർ/ ലേലം താൽക്കാ 
ലികമായി ഉറപ്പിക്കുന്നതുമാണ്. 


25th DEC. 2012] 


AGRICULTURE DEPARTMENT 


ടെണ്ടർ / ലേല പരസ്യം 


നമ്പർ ബി - 329/ 2011. 


2012 നവംബർ 23. 


- കോ ഴി ക്കോട് വേങ്ങേരി നഗര കാർഷിക മൊത്ത 
വിപണന കേന്ദ്ര ത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന 
വെയബിഡ്ജ് താഴെപ്പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി 
കരാർ അടിസ്ഥാനത്തിൽ നടത്തുന്നതിനായി സീൽവച്ച ടെണ്ടർ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ടെണ്ടർ ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


ടെണ്ടർ ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
31 - 1- 2013 രാവിലെ 10.30 മണി. 


വ്യവസ്ഥകൾ 


സമർപ്പിക്കേണ്ടതും കവറിന് പുറത്ത് നമ്പർ സി. 1602/ 12 
പ്രകാരം കശുമാവ് തോട്ടം വിളവെടുപ്പവകാശത്തിന് 
വേണ്ടിയുള്ള ടെണ്ടർ എന്ന് നാമകരണം ചെയ്യേണ്ടതു 
മാണ്. കവറിന് പുറത്ത് ബ്ലോക്ക് നമ്പർ കൂടി കാണി 
ക്കേണ്ടതാണ്. ടെണ്ടർ ഫോറത്തോടൊപ്പം 100 - ന്റെ 
മുദ്രപത്രത്തിൽ ടെണ്ടർ ഫോമിന്റെ അവസാന പേജിലുള്ള 
കരാർ എഴുതി ഒപ്പിട്ട് ഹാജരാക്കേണ്ടതുമാണ്. അല്ലാത്ത 
ടെണ്ടറുകൾ നിരസിക്കുന്നതായിരിക്കും. ലേലം മുഖേന 
വിള വെടു പ്പ വ കാശം നേടു ന്ന വരും 100 - ന്റെ 
മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ ഒപ്പുവയ്ക്കേണ്ടതുമാണ്. 
- ടെണ്ടർ/ ലേലം ഉറപ്പിച്ചു കിട്ടുന്ന വ്യക്തി മൊത്തം 
സംഖ്യയുടെ മൂന്നി ലൊന്നുഭാഗം അന്നുതന്ന 
ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. ബാക്കി തുക മലപ്പുറം 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അംഗീകാരം ഈ 
ടെണ്ടർ/ ലേലത്തിന് ലഭിച്ചു എന്നുള്ള അറിയിപ്പ് ഈ 
ഓഫീസിൽ നിന്നും ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ 
ബാക്കി മുഴു വൻ സംഖ്യയും അടച്ചതിന് ശേഷമേ 
വിളവെടുക്കാൻ അനുവദിക്കുകയുള്ളൂ. 
- ടെണ്ടറിൽ ഓരോ ബ്ലോക്കിന്റെയും നിരക്ക് പ്രത്യേകം 

അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
7. ടെണ്ടർ / ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപി 
ക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടെണ്ടർ/ 

ലേലം നടത്തുന്നതായിരിക്കും. 
8. നിലവിലുള്ള സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ 

ഈ ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. 
പ്രത്യേകിച്ച് യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ/ 
ലേലം ഒറ്റയ്ക്കോ കൂട്ടായോ റദ്ദാക്കുവാനോ നിരസിക്കു 
വാ നോ ഉള്ള അധികാരം ഡെപ്യൂട്ടി ഡയക്ടറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


6 . 


പ്രത്യേക നിബന്ധനകൾ 


1. ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ അദ്ദേഹം അദധികാരപ്പെടു 

ത്തുന്ന ഉദ്യോഗസ്ഥന്റെ യോ അനുവാദത്തോടുകൂടി 
മാത്രമേ വിളവെടുപ്പ് നട ത്തു വാനും കശു വണ്ടി 
പുറത്തേക്ക് കൊണ്ടു പോകുവാനും അനുവദിക്കു 
കയുള്ളൂ. 
2 . ടെണ്ടർ/ ലേലം ഉറപ്പിച്ച വ്യക്തികൾ സ്വന്തം ഉത്തരവാദി 
ത്വത്തിലും ചെലവിലും വിളവ് സൂക്ഷിക്കുവാൻ അതാത് 
ബ്ലോക്കുകളിൽ കാവൽ ഏർപ്പെടുത്തേണ്ടതും കാവലിൽ 
ഏർപ്പെട്ടവരുടെ തിരിച്ചറിയൽ രേഖകൾ ഓഫീസിൽ 
മുൻകൂട്ടി ഹാജരാക്കേണ്ടതും പാസ് വാങ്ങേണ്ടതുമാണ്. 
മറ്റ് ബ്ലോക്കുകളിൽ കയറി വിളവെടുത്താൽ നഷ്ടം 
ഈടാക്കുന്നതുമായിരിക്കും. 
3. വിള വെ ടു ക്കുമ്പോൾ ഫാമിലെ വൃക്ഷ ങ്ങ ൾ ക്കോ 
വിളകൾക്കോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ടെണ്ടർ/ ലേല 
വ്യക്തികൾ ഉത്തരവാദികളായിരിക്കും. 
4. കൂടുതൽ വിവരങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ഈ ഫാമിൽ നിന്ന് അറിയാവുന്നതാണ്.2 


1. ടെണ്ടർ സ്വീകരിക്കുന്ന നാൾ മുതൽ 11 മാസക്കാലത്തേ 

ക്കാ യി രിക്കും നടത്തിപ്പ വകാശം ഉണ്ടാ യി രിക്കുക. 
വെയ്ബ്രിഡ്ജ് പ്രവർത്തന സമയം എല്ലാ ദിവസവും 
രാവിലെ 6 മുതൽ രാത്രി 8 മണി വരെയായിരിക്കും. 
2. മാർക്കറ്റ്എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരു മാ നിച്ചതും 
ഇപ്പോൾ നിലവിലുള്ളതുമായ നിരക്കുകളായിരിക്കണം 
വാടക യായി ഈടാക്കേ ണ്ട ത് ( ചാർട്ട് ഓഫീസിൽ 
ലഭ്യമാണ്). 
3. ഓഫീസിന്റെ അനുമതി ഇല്ലാതെയോ അനധികൃതമായോ 
വെയബിഡ്ജ് പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ ഓഫീസ് 
തുറക്കാതിരിക്കുകയോ ചെയ്യരുത്. 
4. ടെണ്ടർ/ ലേലം വഴി കരാർ നൽകപ്പെട്ടയാളോ/ സ്ഥാപനമോ 

അയാൾ നിശ്ചയിക്കുന്ന ഒരാളോ മാത്രമേ ഒരേ സമയം 
മാർക്കറ്റിലെ വെയിംഗ് പ്രവർത്തിയിൽ ഉണ്ടായിരിക്കു 
വാൻ പാടുള്ളൂ. ഉപഭോക്താവിന് സ്വന്തം നിലയ്ക്ക് 

കൈപ്പറ്റുന്ന തുകയുടെ രസീത് നൽകേണ്ടതുമാണ്. 
5. വെയിംഗ് ബിഡ്ജും അനുബന്ധ ഉപകരണങ്ങളും 

കേടുപാടുകൾ വരാതെ സമയാസമയങ്ങളിൽ ആവശ്യ 
മായ സർവ്വീസ് നടത്തി സൂക്ഷിക്കേണ്ടതാണ്. തക്കതായ 
റിപ്പയറുകൾ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ആയത് 
ഓഫീസിൽ അറിയിക്കേണ്ടതും സ്വന്തം ഉത്തരവാദി 
ത്വത്തിൽ അംഗീകൃത ഏജൻസികളെക്കൊണ്ട്മാത്രം 

റിപ്പയർ ചെയ്യേണ്ടതുമാണ്. 
6. വെയിംഗ് ബിഡ്ജിന്റെ സ്റ്റാമ്പിംഗ് സം ബന്ധമായ 

നടപടികളും ആയതിന്റെ ചിലവും സ്വന്തം നിലയിൽ 

നിർവഹിക്കേണ്ടതാണ്. 
7. ടെണ്ടർ ഫോറം 1, 000 നിര ത ദ വ്യം ഉൾപ്പെടെ 
3 - 1 - 2013, 11 മണിക്ക് മുമ്പായി മാർക്കറ്റ് ഓഫീസിൽ 
സമർപ്പിക്കേണ്ടതും ആയത് അന്നേദിവസം 11.30 മണിക്ക് 
അപ്പോൾ ഹാജരായവരുടെ മുൻപാകെ തുറക്കുന്നതു 
മായിരിക്കും. ടെണ്ടർ/ ലേലം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ആകെ 
തുകയുടെമൂന്നിലൊന്ന് ഭാഗം അപ്പോൾ തന്നെ 
അടയ്ക്കേണ്ടതും ബാക്കി തുക 7 ദിവസത്തിനകം 
അടക്കേണ്ടതുമാണ്. അടുത്ത പ്രവർത്തി ദിവസം 
തന്നെ 100 - ന്റെ മുദ്രപ്രതത്തിൽ കരാറിൽ ഏർപ്പെടേ 
ണ്ട തും , അന്നേദിവസം മുതൽ ഉപ ക ര ണ ങ്ങ ൾ 
കൈപ്പറ്റി പ്രവർത്തനം ആരംഭിക്കേണ്ടതുമാണ്. 


വിത്തു കൃഷിത്തോട്ടം, 
മുണ്ടേരി, മലപ്പുറം ജില്ല . 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ.. 


25th Dec. 2012 ] 


AGRICULTURE DEPARTMENT 


( 2) 


4 


8. ടെണ്ടറുകൾ നിരസിക്കുവാനും, നീട്ടിവെയ്ക്കാനുമുള്ള 
അധികാരം സെക്രട്ടറിയിൽ നിക്ഷിപ്തമായിരിക്കും. 
ഗവൺമെന്റിന്റെ മറ്റ് ടെണ്ടറുകൾക്കുള്ള എല്ലാ നിയമ 

വ്യവസ്ഥകളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
9. ടെണ്ടർ ഫോറം പ്രവർത്തി ദിവസങ്ങളിൽ ഓഫീസിൽ 
- ലഭ്യമാണ്. 


5 


ഇഇ( 2) 2253 / 2012 ( 4 ) ടി ടി തൊഴിലാളി 
കളുടെ വിശ്രമകേന്ദ്രത്തിന്റെ നിർമ്മാണം - 
- 9, 50, 000 

- 23,750 
ഇഇ ( 2)3267 /2012 - പാലക്കാട് ജില്ലയിലെ 
നെല്ലിയാംപതി ഓറഞ്ച് & വെജിറ്റബിൾ 
ഫാമിലെ ഗസറ്റ് ഹൗസിൽ അധിക 
സൗകര്യം ഏർപ്പെടുത്തൽ എ . എ . 
5 , 20 , 000 

13, 000 


(ഓഫീസ് ഫോൺ 0495 2376514) 


കാർഷികമൊത്തെ വിപണന കേന്ദ്രം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
സെകട്ടറി/ ജോയിന്റ് 
ഡയറക്ടർ (കൃഷി). 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 4- നും 
1,500 + വി . സി . കമന മ്പർ 2 - നും 3 - നും 500 + വി . നി . 
ക്രമനമ്പർ 5 - ന് 1,000 + വി . നി . 


ലഘു ദർഘാസ് പരസ്യം 


- പ്രവൃത്തിചെയ്തുതീർക്കാനുള്ള കാലാവധി ക്രമനമ്പർ 
4 - ന് 9 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 


(1) 


നമ്പർ ഇഇ ( 2) 3243 / 2012. 


2012 നവംബർ 30. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ഉത്തരമേഖലാ കൃഷി 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ, കോഴിക്കോട് താഴെപ്പറയുന്ന 
പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള പൊതുമരാമത്ത്/ 
ജലവിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
2 - 1- 2013 - ന് 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3. 30 
മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ സന്നിഹിതരായിട്ടുള്ള 
ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ ടി 
ദിവസം പൊതു ഒ ഴിവ് പ്രഖ്യാ പിക്കപ്പെട്ടാൽ അടുത്ത 
പ്രവർത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥ യിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 
മായിരിക്കും. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റുവിവരങ്ങളും താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 2- 1-2013 ഉച്ചയ്ക്ക് 
ഒരു മണിവരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി അടച്ച് രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
അവ അന്യോന്യം കൈമാറാൻ പാടില്ലാത്ത തു മാകുന്നു . 
ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും 
മടക്കി കൊടുക്കു ന്ന തല്ല. അംഗീകൃത ബാങ്കിൽനിന്നും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കോഴിക്കോടിന്റെ പേരിൽ 
അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് ഏണസ്റ്റ് മണി 
ഡെപ്പോസിറ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് സമർപ്പിക്കുമ്പോൾ 100 - ന്റെ മുദ്രപത്രത്തിൽ ഒരു 
പിലി മി നറി എഗ്രി മെന്റ് കൂടി വയ് ക്കേ ണ്ട താ ണ് . 
ദർ ഘാ സുകളെ സംബ ന്ധിച്ചു ള്ള എല്ലാ സർക്കാർ 
നിബന്ധനകളും നിയമങ്ങളും ഇതിനും ബാധകമാണ്. 


- (2) 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


നമ്പർ ഇഇ ( 2) 3043 / 2012. 


2012 ഡിസംബർ 1. 


ഇഇ (2 ) 3243/ 2012 - കാസർഗോഡ് ജില്ലയിലെ 
ആദൂ രിൽ കാഷ പാ ജനി 
ഓർച്ചാഡിൽ മൈക്രോ ഇറിഗേഷൻ, 
ഫെർട്ടിഗേഷൻ സംവിധാനത്തോടുകൂടിയ 
പോളി ഹൗസ് നിർമ്മാണം - 7,90, 000 


19 ,750 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ഉത്തരമേഖലാ ക്യ ഷി 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ, കോഴിക്കോട് താഴെപ്പറയുന്ന 
പ്രവർത്തികൾക്ക് പരിചയ സമ്പന്നരായ പോളി ഹൗസ് 
നിർമ്മാതാക്കൾ, അംഗീകൃത വിതരണക്കാർ എന്നിവരിൽ 
നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ 
പേരെഴുതി മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ 3 - 1- 2013 - ന് 3 മണി വരെ സ്വീകരിക്കുന്ന തും 
അന്നേ ദിവസം 3. 30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ 
സന്നിഹിതരായിട്ടുള്ള ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും 
കാരണവശാൽ ടി ദിവസം പൊതു ഒഴിവ് പ്രഖ്യാപിക്കപ്പെട്ടാൽ 
അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 
മായിരിക്കും. 


6 ,700 


ഇഇ ( 2) 2253 / 2012 ( 2) - ടി ടി എ . എ . 
ക്വാർട്ടേഴ്സിന്റെ അറ്റകുറ്റ പണികൾ 
( കെട്ടിടം നമ്പർ- VI-211 ) - 2, 67,000 
ഇഇ (2) 2253 / 2012 ( 3) – ടി ടി എ . ഒ. 
ക്വാർട്ടേഴ്സിന്റെ അറ്റകുറ്റപണികൾ 
( കെട്ടിടം നമ്പർ- VI- 209 ) - 2,50, 000 


6 ,250 


25th DEC . 2012] 


AGRICULTURE DEPARTMENT 


84 


നിരത 
ദ്രവ്യം 


ക്രമ ദർഘാസ് നമ്പരും 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

അടങ്കൽ തുകയും 
(1) 

(2) 


- ദർ ഘാസ് പ്രമാണത്തിന്റെ വില - കമ നമ്പർ 1 - ന് 
1,500 + വി. നികുതി, ക്രമനമ്പർ 2, 3, 4 ഇവയ്ക്ക് 1,400 + വി. 
നികുതി. 


പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി - 3 മാസം. 


| 1 


ഇഇ( 2 ) 3043 /2012 - പാലക്കാട് ജില്ലയിലെ 
ഓറഞ്ച് & വെജിറ്റബിൾ ഫാമിലേക്ക് 

മൈക്രോ ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ 
സംവിധാനത്തോടു കൂടിയ പോളി ഹൗസ് 
നിർമ്മാണം - 7,40,000 


18,500 


ഇഇ (2 )3092 /2012 - പാലക്കാട് ജില്ലയിൽ 
പട്ടാമ്പിയിലെ സെൻട്രൽ ഓർച്ചാഡിൽ 
മൈക്രോ ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ 
സംവിധാനത്തോടു കൂടിയ പോളി ഹൗസ് 
നിർമ്മാണം - 7,20,000 . 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 3 -1- 2013 ഉച്ചയ്ക്ക് 
1 മണിവരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി അടച്ച് രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
മേൽപ്പറഞ്ഞ അംഗീകൃതകരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
അവ അന്യോന്യം കൈമാറാൻ പാടില്ലാ ത്ത തു മാ കുന്നു . 
ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും 
മടക്കി കൊടുക്കു ന്ന തല്ല . അംഗീ ക ത ബാങ്കിൽനിന്നും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കോഴിക്കോടിന്റെ പേരിൽ 
അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാറ്റ്ഏണസ്റ്റ് മണി 
ഡെപ്പോസിറ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
പോളി ഹൗസ് നിർമ്മാതാക്കൾ അംഗീകൃത വിതരണക്കാർ 
എന്നത് തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പും, ഈ മേഖലയിലെ 
പ്രവർത്തി പരിചയം തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പും 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാ ണ് . ദർഘാസ് 
സമർപ്പിക്കുമ്പോൾ 100- ന്റെ മുദ്രപത്രത്തിൽ ഒരു പ്രിലിമിനറി 
എഗ്രിമെന്റ് കൂടി വയ്ക്കേണ്ടതാണ്. ദർഘാസുകളെ സംബന്ധി 
ച്ചുള്ള എല്ലാ സർക്കാർ നിബന്ധനകളും നിയമങ്ങളും ഇതിനും 
ബാധകമാണ്. 


18 ,000 


3 


ഇഇ(2 )3093/ 2012 - പാലക്കാട് ജില്ലയിലെ 
എരുത്തേമ്പതിയിലെ ഐ . എസ്. ഡി . 
ഫാമിൽ മൈക്രോ ഇറിഗേഷൻ, 
ഫെർട്ടിഗേഷൻ സംവിധാനത്തോടുകൂടിയ 
പോളി ഹൗസ് നിർമ്മാണം- 7,20,000 


18 ,000 


ഇഇ( 2)3094 / 2012 - പാലക്കാട് ജില്ലയിലെ 
മലമ്പുഴയിലെ എച്ച്. ഡി. ഫാമിൽ 

മൈക്രോ ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ 
സംവിധാനത്തോടുകൂടിയ പോളി ഹൗസ് 
നിർമ്മാണം - 7,20,000 


കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
റീജിയണൽ ഓഫീസ്, 

( ഒപ്പ്) 
പുതിയറ പി . ഒ., 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
കോഴിക്കോട്- 4. 

(കൃഷി). 


18 ,000 


